Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


GOVEON 


| 


S 


ാർ 
KERALL 


e 

- , 
MENT OF 
त्पमतपत 


अपनर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LV 
വാല്യം 55 


7th September 2010 
2010 സെപ്റ്റംബർ 7 
16th Bhadra 1932 
1932 ഭാദം 16 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Health Services Department 


ലേലപ്പരസ്യം 

സഹിതം അടച്ച് സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 

കാരണം ഒന്നും കാണിക്കാതെ ലേലം റദ്ദ് ചെയ്യുന്നതിനുള്ള 
നമ്പർ സി - 4568 / 10. 

2010 ജൂ ലൈ 29. 

അവകാശം ആശുപത്രി സൂപ്രണ്ടിന് ഉണ്ടായിരിക്കുന്നതാണ്. 
കോട്ടയം ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നതും 

ലേലം ചെയ്യുന്ന കാലി 

മതിപ്പുവില 
താഴെ വിവരിച്ചിരിക്കുന്നതുമായ അഞ്ച് ഇനം കാലിസാധനങ്ങൾ 

സാധനങ്ങളുടെ വിവരം 
13 - 9 - 2010 ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ ഓഫീസിൽ വച്ച് 

1. നാരോമൗത്ത് കുപ്പികൾ - 4888 എണ്ണം 0 . 40 രൂ പ 
പരസ്യമായി ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. ലേലത്തിൽ 

- പെർ ബോട്ടിൽ 
പങ്കെടു ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ ലേല സമ യ ത്തിനു 

2. പ്ലാസ്റ്റിക് ജാർ, 5 ലിറ്റർ - 598 ,, 5 രൂപ പെർ ജാർ 
മുമ്പായി 2,000 രൂപ നിരതദ്രവ്യം പണമായി ഓഫീസിൽ അടച്ച് 

3 . പ്ലാസ്റ്റിക്കണ്ട്നേഴ്സ് - 1515 , 0. 60 രൂപ പെർ 
രസീത് വാങ്ങിയിരിക്കേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 

(എല്ലാത്തരം) 

- ടിൻ 
ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവരേണ്ടതാണ്. 

4 . ഇൻജക്ഷൻ വയൽ - 203000 , 4 രൂപ 100 എണ്ണം 
ഏറ്റവും കൂടുതൽ തുക വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം 

5. ടിൻസ് ( എല്ലാത്തരം) - 227 , 0.20 രൂപ പെർ 
താല്ക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും പ്രസ്തുത വ്യക്തി 

ടിൻ 
ലേലത്തുകയുടെ പകുതിഅന്നേദിവസം 3 മണിക്ക് മുമ്പായി 
ഓഫീസിൽ അടച്ച് രസീത് വാങ്ങി യി രി ക്കേ ണ്ട തുമാ ണ് . 

- കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും പ്രവർത്തി 

ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 
ലേലത്തിന് മേലധികാരികളുടെ അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് 
വിവരം കരാറുകാരനെ അറിയിക്കുന്നതും അറിയിപ്പ് കിട്ടി 

ജില്ലാ ആശുപത്രി, 

( ഒപ്പ്) 
പതിനഞ്ച് ദിവസത്തിനകം ബാക്കി തുക വില്പന നികുതി കോട്ടയം. 

സൂപ്രണ്ട്. 





RE - TENDER NOTICE 


Superscription Tender No . should be specifically 
noted as No . S3 /11139/ 2010 . 

EMD1 %. 


No. B2- 3680 /2010 / MCCH. 

29th July 2010 . 
Sealed competitive tenders are invited for running 
Milma Booth for one year at Medical College Chest 
Hospital, Mulamkunnathukavu , who are authorised dealers 
of Milma products . 

- The cost of tender form is Rs. 790 for original. The 
tender will be issued upto 5 p . m . on 13 - 9 - 2010 . Tender 
will be received upto 11 a .m . on 16 - 9 - 2010 . The tender 
will be opened at 12 p . m . on the same day. The terms 
and conditions of running Milma Booth is available 
with tender form . More details can be had from 
Superintendent s office on working days with the tender 
form . The cost of tender form should be remitted in this 
office in TR -5 receipts. 


Price of tender form (in duplicate) + ST - Rs. 337. 

Date and time of close of sale of tender forms 
16-9 -2010 , 3 p . m . 

Last date and time for receipt of tender - 17- 9- 2010 , 
- 5 p . m . 

- Date and time for opening of tender - 18- 9 - 2010 , 
12 Noon . 

Date upto which rates are to be firm — 31- 10 -2010 . 

Address of the officer from whom tender forms are to 
be obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode . 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 
സി . എസ്. ആ ർ . - ലു ള്ള വാട്ടർ സ്റ്റിൽ മെഷീൻ റിപ്പയർ 
ചെയ്യു ന്ന തിന് നിശ്ചിത ഫോറ ത്തിൽ സീൽ ചെയ്ത 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നെഞ്ചു രോഗാശുപത്രി 
മുളംകുന്നത്തുകാവിൽ ഒരു വർഷത്തേക്ക് മിൽമ ബൂത്ത് 
നടത്തുന്നതിന് അവകാശം നൽകുന്നതിനായി മിൽമയുടെ 
അംഗീകൃത ഏജന്റുമാരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോറം സെപ്തംബർ 13 - ന് 
5 മണി വരെ ഈ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ടെണ്ടർ 
16 - 9- 2010 , 11 മണിവരെ സ്വീകരിക്കുന്നതും അന്ന്തന്നെ 12 
മണിക്ക് തുറക്കുന്നതുമായിരിക്കും. മിൽമയുടെ നടത്തിപ്പിനുള്ള 
നിബന്ധനകൾ ടെണ്ടർ ഫോമിനോടൊപ്പം ലഭിക്കുന്നതാണ്. 
കൂടുതൽ വിവരങ്ങൾ മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗാശുപ്രതി 
സൂപ്രണ്ടിന്റെ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറം ഒറിജിനലിന് 790 രൂപയാണ് 
വില . ടെണ്ടർ ഫോമിന്റെ വില ഓഫീസിൽ ടി. ആർ.- 5 രസീത് 
പ്രകാരം അടയ്ക്കേണ്ടതാണ്. 


ടെണ്ടർ നൽകുന്ന കവറി നു മുകളിൽ ടെണ്ടർ നമ്പർ 
എസ്3 / 11139/2010 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 

നിരതദ്രവ്യം ഒരു ശതമാനം. 
ടെണ്ടറിന്റെ വില ടാക്സടക്കം 337 രൂപ. 

ടെണ്ട റു ക ൾ വിൽക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 16 - 9 - 2010 , 3 മണി. 


ടെണ്ട റു കൾ കിട്ടേണ്ട അ വ സാന തീയതിയും 
സമയവും - 17 - 9 - 2010 , 5 മണി. 


Medical College Chest Hospital, 
Mulamkunnathukavu , Thrissur. 


( Sd.) 
Superintendent. 


ടെണ്ടർ പൊളിക്കുന്ന തീയതിയും സമയവും 18 - 9- 2010, 

12 മണി. 


ഉച്ചയ്ക്ക് 


- ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
തീയതി - 31- 10 - 2010. 


TENDER NOTICE 
No. S3 /11139/ 2010 . 

3rd August 2010. 
Sealed tenders in the prescribed forms are invited for 
the Repair of Water Still Machine in CSR to Medical 
College Hospital, Kozhikode. 


-- ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് അയയ്ക്കേണ്ടതുമായ 
മേൽവിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രി, 
- കോഴിക്കോട്. 


Medical College Hospital, 
Kozhikode . 


( Sd .) 
Superintendent. 


